Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


सत्यमेव जयते 


- 


വ 


GOVERNN 


. 
കേര 


വ 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 
വാല്യം 56 


8th February 2011 
2011 ഫെബ്രുവരി 8 
19th Magha 1932 
- 1932 മാഘം 19 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


നോട്ടീസ് 
[ കേരള എസ്പീറ്റ്സ് & ഫോർഫീച്ചേഴ്സ് ആക്ട്1964 -അൺ ക്ലൈമ്ഡ് പ്രോപ്പർട്ടി - വകുപ്പ്13 (1) 
നമ്പർ സി / 1090/ 2010 . 

2011 ജനുവരി 3. 
- കൊച്ചി സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി വിംഗിൽ ട്രാഫിക് കേസ്സുകളിൽ ഉൾപ്പെട്ട് സ്റ്റേഷൻ പരിസരത്ത് 
സൂക്ഷിച്ചിരിക്കുന്നതായ വാഹനങ്ങളുടെ പട്ടിക താഴെചേർക്കുന്നു. പ്രസ്തുത വാഹനങ്ങളുടെ ഉടമസ്ഥർ നാളിതുവരെ വാഹനം അന്വേ 
ഷിച്ച് ഹാജ രാ യിട്ടില്ല . 

എന്ന് കാണു ന്നു . 

- പസ്തു ത 
വാഹനങ്ങൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടി പൊതുലേലം ചെയ്യുന്നതിന് മുൻപായി വാഹനങ്ങളിൽ അവകാശവാദം ഉള്ളവരിൽ നിന്നും 
അ പേ ക്ഷ കൾ ക്ഷണിക്കു ന്നു . അ അ ക്ഷ കൾ 

ഇ 
നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ മൂന്ന്മാസത്തിനകം ആവശ്യമായ രേഖകൾ സഹിതം കൊച്ചി സിറ്റി ട്രാഫിക് 
പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി വിംഗ് സബ് ഇൻസ്പെക്ടർ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ്. മൂന്ന് മാസത്തിനകം അപേക്ഷകളൊന്നും 
ലഭിക്കാത്ത വാഹനങ്ങളുടെ പൊതുലേലം നിയമം അനുശാസിക്കുന്ന രീതിയിൽ നടത്തുന്നതിനും വിവരം റിപ്പോർട്ട് ചെയ്യുന്നതിനും 
കൊച്ചി സിറ്റി 

ട്രാഫിക് - മട്ടാ ഞ്ചേരി 

- വിംഗ് 
സബ് ഇൻ സ് പ ക് ടറെ 

ഇതി നാൽ 

ചു മ ത ല പ്പെ ടു ത്തി 
ഉത്തരവാകുന്നു . 


വാഹനങ്ങളുടെ ലിസ്റ്റ് 


കമ 
നമ്പർ 


രജിസ്ട്രേഷൻ നമ്പർ 


വാഹനം 


- 2 


കെ . ബി.എഫ് .- 5313 
എച്ച്. ആർ.- 29 / 8228 
എ . പി .- 10/ എ . ബി . 155 
ജി . എ .- 02/ കെ . 5175 


ഒട്ടോറിക്ഷ 
മോട്ടോർ സൈക്കിൾ 
മോട്ടോർ സൈക്കിൾ 
മോട്ടോർ സൈക്കിൾ 


സബ് ഡിവിഷണൽ 
മജിസ്ട്രേറ്റ് കോടതി, 
ഫോർട്ടുകൊച്ചി. 


( ഒപ്പ്) 
സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. 


